G 


Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


सत्यमेव जयते 


GOVERNN 


കേര 


രള സർക 
TNMENT OF 


ERALA 


ർക്കുമാർ 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


No . 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


18th October 2011 
2011 ഒക്ടോബർ 18 
26th Aswina 1933 
1933 ആശ്വിനം 26 


നമ്പർ 


PART III 
Co - operative Department 


ക്ലെയിം നോട്ടീസ് 


കിട്ടുവാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 2 (രണ്ട്) 
മാസത്തിനകം നേരിട്ടോ ചുമതലപ്പെട്ട ഏജന്റ് മുഖാന്തിരമോ 
അറിയിക്കേണ്ടതാണെന്നും ടി സംഘത്തിലേക്ക്എന്തെങ്കിലും 
ഇനത്തിൽ അടയ്ക്കു വാ നുള്ള തുക ഒരു മാസത്തിനകം 
നേരിൽ തന്ന് രസീത് വാങ്ങേണ്ടതാണെന്നും ഇതിനാൽ 
പൊതുജനങ്ങളേയും സംഘാംഗങ്ങളേയും അറിയിച്ചുകൊള്ളുന്നു . 


നമ്പർ 954 / 2011. 

2011 സെപ്റ്റംബർ 13 . 
[ 1969 - ലെ കേരള സഹകരണസംഘം നിയമം 69 (2 ) പ്രകാരം) 

കോട്ടയം സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) അവർകളുടെ28 - 7 - 2011- ലെ എ . ഇ .എൽ 2645 / 2011 -ാം 
നമ്പർ ഉത്തരവിൻപ്രകാരം കെ . 1025 -ാം നമ്പർ കാഞ്ഞിരപ്പള്ളി 
അർബൻ സഹകരണസംഘത്തിന്റെ പ്രവർത്തനം നിർത്തൽ 
ചെയ്ത് ഈ ഓഫീസിലെ കാഞ്ഞിരപ്പള്ളി യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ളതിനാൽ, ടി 
സംഘ ത്തിൽനിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക 


സഹകരണസംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ആഫീസ് ( ജനറൽ), 
കാഞ്ഞിരപ്പള്ളി. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


സഹകര ന സംഘം 


മം 


ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ നടപടിക്രമം 
നമ്പർ എ . ഇ .എൽ. 6880 / 2009. 

-- 2011 സെപ്റ്റംബർ 12. 
സൂചന (1) സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജ ) ഇടുക്കിയുടെ 30- 9-2009- ലെ സി.എസ്. 5039 / 2009 -ാം നമ്പർ 

ഉത്തരവ്. 
സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജ ) ഇടുക്കിയുടെ 28 - 7 - 2011- ലെ എ . ഇ .എൽ. 6880 / 2009 -ാം നമ്പർ 

ഉത്തരവ്. 
(3) സംഘം ലിക്വിഡേറ്ററുടെ 17 - 8-2011- ലെ 156/ ബി / 2009 -ാം നമ്പർ ഉത്തരവ്. 
(4) പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ) - ടെ 17 - 8- 2011- ലെ 156/ ബി /2009 -ാം നമ്പർ കത്ത്. 


22nd FEB. 2011] 


CO -OPERATIVE DEPARTMENT 


RM 


- കെ . 215 -ാം നമ്പർ കോട്ടമല എസ്റ്റേറ്റ് എംപ്ലോയീസ് കൺസ്യൂമർ സഹകരണസംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കു 
ന്നതിനായി പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ) ആഫീസിലെ " ബി യൂണിറ്റ് ഇൻസ്പെക്ടറെ മേൽ സൂചന (1) പ്രകാരം 
ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു . ആയത് പ്രകാരം ടിയാൻ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 22 -1-2010 - ൽ 
ചുമതലയേൽക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 

ടി സംഘത്തിൽ ലിക്വിഡേറ്റർ ചാർജ് എടുത്തതിനുശേഷം ഈടാക്കാവുന്ന ആസ്തികൾ ഈടാക്കിയെടുക്കുകയും കൊടുത്തു 
തീർക്കാവുന്ന ബാദ്ധ്യതകൾ കൊടുത്തു തീർക്കുകയും ചെയ്തശേഷം ബാക്കിയുള്ളവ ഈടാക്കുവാനും കൊടുത്തുതീർക്കാൻ 
സാധിക്കാത്ത ആസ്തിബാദ്ധ്യതകൾ എഴുതിത്തള്ളുന്നതിനും കുറവു ചെയ്യുന്നതിനും സൂചന (2) പ്രകാരം അനുവാദം നൽകിയിട്ടുള്ള 
തുമാണ്. 


- ലിക്വിഡേഷൻ കാലയളവിലെ വരവ് ചെലവ് കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ ആഡിറ്റ് ചെയ്തിട്ടു 
ള്ളതുമാണ്. ലിക്വിഡേഷൻ നടപടികൾ നിയമാനുസൃതം പൂർത്തിയാക്കി സൂചന (3 ) പ്രകാരം ലിക്വിഡേറ്റർ ഉത്തരവ് പുറപ്പെടു 
വിച്ചിട്ടുണ്ട്. ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ, 1969- ലെ കേരള സഹകരണ 
സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്യാവുന്നതാണെന്ന് സൂചന ( 4) പ്രകാരം പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ശുപാർശ ചെയ്തിട്ടുണ്ട്. ലിക്വിഡേറ്ററുടെ നടപടി ക്രമങ്ങളും അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ശുപാർശയും പരിഗണിച്ച് താഴെ പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


എസ്. 215 -ാം നമ്പർ കോട്ടമല എസ്റ്റേറ്റ് എംപ്ലോയീസ് കൺസമർ സഹകരണ സംഘം ( ക്ലിപ്തം) ലിക്വിഡേറ്ററുടെ 
17 -8 - 2011- ലെ ഉത്തരവ് അംഗീകരിച്ച് സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം 74 (3) വകുപ്പ് 
പ്രകാരം റദ്ദ് ചെയ്ത് ഇതിനാൽ ഉത്തരവാകുന്നു . 


- സംഘത്തിന്റെ റിക്കാർഡുകൾ ലിക്വിഡേറ്റർ 3 വർഷത്തേക്ക് സൂക്ഷിക്കേണ്ടതും ഈ ഓഫീസിന്റെമുൻകൂർ അനുവാദം 
വാങ്ങിയതിനുശേഷം നശിപ്പിച്ചുകളയേണ്ടതുമാണ്. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


ജോയിന്റ് രജിസ്ട്രാർ ( ജ ) ഓഫീസ്, 
ഇടുക്കി, പൈനാവ്. 


